Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


unj 


- 


? 


രം സ 
VMENT OF 


of Ke 


C 


d 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


9th November 2010 

2010 നവംബർ 9 
18th Karthika 1932 
1932 കാർത്തിക 18 


No . 

| 44 
നമ്പർ 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ടെണ്ടർ / ലേല പരസ്യം 


നമ്പർ എ . ഇ . (3 ) -1495/ 84,730/ 07. 2010 ഒക്ടോബർ 27. 

- കേരള ഗവർണ്ണർക്കുവേണ്ടി മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെ ഉപയോഗ 
ശൂന്യമായ ബുൾഡോസർ ( കാറ്റർപില്ലർ ഡി - 5 )., കെ .എൽ. 9 
ബി 3224 മഹീന്ദ്ര ടാക്ടർ, ടെയിലർ എന്നിവ 8 - 12 - 2010, 
3 മണിക്ക് നിബന്ധനകൾക്ക് വിധേയ മായി നിലവിലുള്ള 
വ്യവസ്ഥയിൽ ഈ ഓഫീസിൽ വച്ച് പരസ്യമായി ലേലം/ 
ടെണ്ടർ ചെയ്ത് വില്പന നടത്തുന്നതാണ്. 
കമ വാഹനത്തിന്റെ 

നിരതദ്രവ്യം 
നമ്പർ നമ്പരും ഇനവും 

- രൂപ 


ടെണ്ടറുകൾ നൽകുവാനുദ്ദേശിക്കുന്നവർ ആയത് വെള്ള 
കട ലാ സിൽ എഴുതി മുദ്രവച്ച കവറിൽ മലമ്പുഴ കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന വിലാസത്തിൽ 
ലേലദിവസമായ 8 -12 -2010 , 1 മണിക്ക് മുമ്പായി ഏൽപ്പിക്കേണ്ട 
താണ്. ടെണ്ടറിനോ ടൊപ്പം നിര തദവ്യമായി 2 ,000 രൂപ 
വീതമുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ എടുത്ത്ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. അല്ലാത്തവ യാതൊരു കാരണ വശാലും 
സ്വീകരിക്കുന്നതല്ല . 
- ടെണ്ടറുകൾ സമർപ്പിക്കുന്ന കവറിന്റെ പുറത്ത് ഉപയോഗ 
ശൂന്യമായ ബുൾഡോസർ ( കാറ്റർപില്ലർ ഡി - 5), കെ .എൽ. 9 
ബി 3224 മഹീന്ദ്ര ട്രാക്ടർ, ട്രെയിലർ വാങ്ങുന്നതിനുള്ള ടെണ്ടർ 
എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. ടെണ്ടറുകൾ കിട്ടിക്കഴിഞ്ഞാൽ 
നിശ്ചിത ദിവസം വൈകുന്നേരം 3 മണിക്ക് പരസ്യമായി 
ലേലം നട ത്തു ന്ന താ ണ് . ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ 
ആഗ്രഹിക്കു ന്ന വർ നിര ത ദ വ്യ മായി 2 ,000 രൂപ വീതം 
ഓഫീസിൽ കെട്ടി വെയ്ക്കേണ്ടതാണ്. പരസ്യലേലത്തിലോ 
ടെണ്ടറിലോ അധികം വാഗ്ദാനം ചെയ്യുന്നവർക്ക് മേലധികാരി 
യുടെ അനുവാദത്തിന് വിധേയമായി ലേലം സ്ഥിരപ്പെടുത്തുന്ന 
താണ്. കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന ആൾ അപ്പോൾ 
തന്നെ ലേല സംഖ്യയുടെ 1 / 3 ഭാഗം അടച്ച് രസീത് 
കൈപ്പറ്റേണ്ടതാണ്. 


2, 000 


ബുൾഡോസർ 
( കാറ്റർപില്ലർ ഡി -5) 
കെ . എൽ. 9 ബി 3224 ട്രാക്ടറും 
ട്രെയിലറും 1994 മോഡൽ 


1, 050 


വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം- മലമ്പുഴ കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ആഫീസ്, 
മലമ്പുഴ. 


9th [ Nov. 2010] 


AGRICULTURE DEPARTMENT 


136 


- ഈ ഓഫീസിൽ നിന്നും സ്ഥിരീകരണം കിട്ടി 10 ദിവസ 
ത്തി നകം ബാക്കി തുക വില്പന നികുതിയടക്കം അടച്ച് 
വാഹനം സ്വന്തം ചിലവിലും ഉത്തരവാദിത്വത്തിലും നീക്കം 
ചെയ്യേണ്ടതാണ്. 


നിലവിലുള്ള ലേലം സംബന്ധമായ എല്ലാ സർക്കാർ 
നിബന്ധനകളും നിയമങ്ങളും മേലിൽ പുറപ്പെടുവിക്കുന്ന 
ഭേദഗതികളും ഇതിന് ബാധകമാണ്. ഈ ലേലം/ ടെണ്ടർ 
ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസമായാൽ 
അടുത്ത പ്രവൃത്തി ദിവസം ടി ലേലം നടത്തുന്നതാണ്. 


ബ 


കൂടുതൽ വിവരങ്ങൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
ഈ ഓഫീസിൽനിന്നും അറിയാവുന്നതാണ്. വാഹനം അത് 
സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
ഈ ആഫീസിൽനിന്നും അനുവാദത്തോടുകൂടി പരിശോധിക്കാ 
വുന്നതാണ്. 


- ലേലം യാതൊരു കാരണവും കൂടാതെ നിരസിക്കുന്ന 
തിനും മാറ്റി വെയ്ക്കുന്നതിനും ഉള്ള അധികാരം മലമ്പുഴ 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക്ഉണ്ടായിരി 
ക്കുന്നതുമാണ്. 


2. നിരതദ്രവ്യമായി 2,000 (രണ്ടായിരം ) രൂപ 18 - 11 - 2010 - ന് 

3 മണിക്ക് മുമ്പായി അടയ്ക്കേണ്ടതാണ്. 
3. ടെണ്ടർ ഫോമിന്റെ വില 400 രൂപ + വില്പന നികുതി 

ആയിരിക്കും. തപാലിൽ ടെണ്ടർ ഫോമുകൾ ആവശ്യം 
ഉള്ളവർ 500 രൂപ ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിൽ 
മണിയോർഡർ അയയ് ക്കേ ണ്ട താ ണ് . ത പാ ലിൽ 
ഉണ്ടാ കു ന്ന കാല താ മ സ ത്തിന് ഈ ഓഫീസ് 
ഉത്തരവാദി ആയിരിക്കുകയില്ല . 
ടെണ്ടർ ഫോമുകൾ “ ഡെപ്യൂട്ടി ഡയറക്ടർ, വിത്തു 
കൃഷി തോട്ടം, മുണ്ടരി പി . ഒ ., മല പ്പുറം ജില്ല , 
പിൻ- 679 334 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതും 
കവറിനു പുറത്ത് “1768 / 2010 പ്രകാരമുള്ള തൊണ്ടാടു 
കൂടിയ ഉണങ്ങിയ അടയ്ക്കയ്ക്കുള്ള ടെണ്ടർ ” എന്ന് 

നാമകരണം ചെയ്യേണ്ടതുമാണ്. 
5. ഏറ്റവും കൂടു തൽ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന 
വ്യക്തിയുടെ പേരിൽ ടെണ്ടർ / ലേലം ഉറപ്പിക്കുന്നതും 
മൊത്തം സംഖ്യയുടെമൂന്നിൽ ഒരു ഭാഗം (1/ 3) അന്നു 
തന്നെ ഓഫീസിൽ അടവാക്കേണ്ടതുമാണ്. മലപ്പുറം 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ അംഗീകാരത്തിന് 
വിധേയമായി ഉറപ്പിക്കുന്ന ടെണ്ടർ/ ലേലം അംഗീകാരം 
ലഭിച്ചതായി അറിയിപ്പ് ലഭിച്ച് 7 ദിവസത്തിനുള്ളിൽ 
മു ഴു വൻ സംഖ്യയും അടച്ച് അട യ് ക്ക് സ്വന്തം 
ചെലവിലും ഉത്തരവാദിത്വത്തിലും നീക്കം ചെയ്യേണ്ട 
തുമാണ്. 
6 . ടെണ്ടർ ഫോറത്തോടൊപ്പം 50 രൂപ മുദ്രപത്രത്തിൽ 

പ്രാഥമിക കരാർ ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. അല്ലാത്ത 
പക്ഷം ടെണ്ടർ ഫോമുകൾ നിരുപാധികം നിരസിക്കുന്ന 
തായിരിക്കും. 
7 . ടെണ്ടറിൽ ഒരു കിലോഗ്രാം തൊ ണ്ടാ ടു കൂ ടിയ 
ഉണ ങ്ങിയ അ ട യ് ക്ക യു ടെ വില അക്ക ത്തിലും 

അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 
- 8. ടെണ്ടർ/ ലേലം ഒറ്റയ്ക്കോ കൂട്ടായോ റദ്ദാക്കു വാനോ 

നിരസിക്കുവാനോ ഉള്ള അധികാരം ഫാം ഡെപ്യൂട്ടി 

ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 
9. നിലവിലുള്ള സർക്കാർ ടെണ്ടർ / ലേല വ്യവസ്ഥകൾ 

- ഈ ടെണ്ടർ/ ലേലത്തിനും ബാധകമായിരിക്കും. 
- 10. ടെണ്ടർ/ ലേല ദിവസം സർക്കാർ അവധി പ്രഖ്യാപി 

ക്കുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തിദിവസം ടെണ്ടർ/ 
ലേലം നടത്തുന്നതായിരിക്കും. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, കൃഷി അസിസ്റ്റന്റ് 
മലമ്പുഴ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ സി - 1768 / 2010 . 

2010 സെപ്റ്റംബർ 30. 
മുണ്ടേരി വിത്തുകൃഷിഫാമിൽ വിളവെടുത്ത ഏകദേശം 
3000 (മൂവായിരം) കിലോഗം തൊണ്ടോടുകൂടിയ ഉണങ്ങിയ 
അടയ്ക്ക ടെണ്ടർ/ ലേല അടിസ്ഥാനത്തിൽ വില്പന നടത്തു 
ന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. 


നിബന്ധനകൾ 


1. ടെണ്ടർ ഫോമുകൾ 18 - 11 - 2010 - ന് പകൽ 1 മണിവരെ 

വിൽപ്പന നടത്തുന്നതും പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ 
അന്നുതന്നെ 3 മണിക്ക് മുമ്പായി തിരികെ സമർപ്പി 
ക്കേണ്ടതുമാണ്. അന്നുതന്നെ 3. 30 മണിക്ക് നടക്കുന്ന 
ലേലത്തിനുശേഷം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെയോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ 
സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറന്ന് പരിശോധിക്കുന്ന 
തുമാണ്. 


വിത്തുകൃഷിത്തോട്ടം, 
മുണ്ടേരി, മലപ്പുറം. 


- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


